Kerala Gazette No. 16 dated 25th September 2012 . 
PART I 


Section iji 


-1 


. 


YMENT OF 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണ- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 10715 ലെഗ്. സി2 / 2010 / നിയമം. 


തിരുവനന്തപുരം, 2011 ഡിസംബർ 20. 

- 1933 അഗഹായനം 29. 


- 2011 ഡിസംബർ 19 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറ യു ന്ന ഓർ ഡി ന ൻ സ് പൊതു ജ ന ങ്ങ ളുടെ അറി വി ലേ ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2011 - ലെ 60 -ാം നമ്പർ ഓർഡിനൻസ് 


2011 - ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1978- ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . -- 2010- ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ഓർഡിനൻസ്( 2010- ലെ 24 ) 
2010 ജൂൺ 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2010 ജൂൺ 28 -ാം തീയതി ആരംഭിച്ച് 2010 ജൂലൈ 29 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെസമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിനു 
പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2010 - ലെ 
കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ഓർഡിനൻസ് (2010 - ലെ 37 ) 2010 ആഗസ്റ്റ് 8 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2010 ഡിസംബർ 21 -ാം തീയതി ആരംഭിച്ച് 2011 ജനു വരി 3 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേള നകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു വരുന്ന 
തിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും ; 

| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2011 - ലെ 
കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ഓർഡിനൻസ് ( 2011 - ലെ 13 ) 2011 ജനുവരി 22 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2011 ഫെബ്രുവരി 4 -ാം തീയതി ആരംഭിച്ച് 2011 ഫെബ്രുവരി 24 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളന കാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരു 
ന്നതിനാലും ; 
- പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2011 - ലെ 
കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ഓർഡിനൻസ് ( 2011- ലെ 37) 2011 മാർച്ച് 17 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2011 ജൂൺ 1 -ാം തീയതി ആരംഭിച്ച് 2011 ജൂലൈ 20 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് 
പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡ 
പ്രകാരം 2011- ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ഓർഡിനൻസിന് (2011 - ലെ 37) 
2011 ജൂലൈ 13 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീർന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താ തി രിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിൽ അല്ലാത്തതിനാലും, താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പാരം ഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2011 - ലെ കേരള 
ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


(2 ) ഈ ഓർഡിനൻസിലെ 4 - 5 -ം വകുപ്പുകൾ 2009 ജനുവരി 1 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും ശേഷിക്കുന്ന വകുപ്പുകൾ 2010 ജൂൺ 
14 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 


- 2. 1980 - ലെ 20 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റിന് 
(1980- ലെ 20) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 3 മുതൽ 
6 വരെ വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 


- 3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 2 -ാം വകുപ്പിൽ, ( കെ ) ഖണ്ഡ 
ത്തിന് പകരം താഴെ പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 


അതായത്: - 


“( കെ ) “കുടുംബം” എന്നാൽ, 

(i) ഭർത്താവ്; 
(i) ഭാര്യ ; 
( ii) പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ; 
(iv) മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ; 
( v) ആശ്രിതരായ മാതാപിതാക്കൾ; 

ആശ്രിതരായ , അവിവാഹിതരോ വിധവകളോ ആയ പുത്രിമാർ ; 

കൂടാതെ 
(vi) ആശ്രിതരായ , ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ 

എന്നർത്ഥമാകുന്നു. ”. 


4 . 13 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 13 -ാം വകുപ്പ്, ( 2 ) -ാം 
ഉപവകുപ്പ് ( ബി ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: - 


- “( ബി ബി ) ചുമട്ടു തൊഴിലാളികൾക്ക് 1948 - ലെ എംപ്ലോയീസ് സ്റ്റേറ്റ് 
ഇൻഷ്വറൻസ് ആക്ട്( 1948 - ലെ 34 -ാം കേന്ദ്ര ആക്ട്) പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ 
നൽകുന്നതിനും.”. 


5. 24 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്റ്റിലെ 24 -ാം വകുപ്പിൽ താഴെ 
പറയുന്ന ക്ലിപ്സ് നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത് - 


“എന്നാൽ 1948 - ലെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷ്വറൻസ് ആക്ട് ( 1948 - ലെ 34 -ാം 
കേന്ദ്ര ആക്റ്റ്) പ്രകാരം ഇൻഷ്വർ ചെയ്യപ്പെട്ടിട്ടുള്ള ചുമട്ടുതൊഴിലാളികൾക്ക് 1923 - ലെ 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം ആക്റ്റ്(1923 - ലെ 8 -ാം കേന്ദ്ര ആക്റ്റ്) ബാധക 
മാകുന്നതല്ല. ”. 


- 6. 37 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 37 -ാം വകുപ്പിൽ “ സർക്കാർ ” 
എന്ന വാക്കിനു പകരം “ ബോർഡ് എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 


| 7. സാധൂകരണം. - 2011- ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ഓർഡിനൻസിന് 
( 2011- ലെ 37 ) ( ഇതിനുശേഷം പ്രസ്തുത ഓർഡിനൻസ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 
പ്രാബല്യമില്ലാതായിത്തീർന്നിരുന്നുവെന്നാൽത്തന്നെയും , 


-- ( എ ) പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്റ്റിൻകീഴിൽ ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, 
ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിലെ വ്യവസ്ഥകൾ 
പ്രകാരം ചെയ്തതായോ എടുത്തതായോ ആയി കരുതപ്പെടേണ്ടതും ; 

( ബി ) പ്രസ്തുത ഓർഡിനൻസിന് പ്രാബല്യമില്ലാതായിത്തീർന്നതിനുശേഷവും 
ഈ ഓർഡിനൻസ് ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തിയ തീയതിക്കു മുമ്പും ചെയ 
ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ അവ പ്രസ്തുത ഓർഡി 
നൻസിന് പ്രാബല്യം ഇല്ലാതായിത്തീർന്നില്ലായിരുന്നുവെങ്കിൽ, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്യുകയോ എടുക്കുകയോ 
ചെയ്യുമായിരുന്നു എന്നപോലെ, ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതും; 
ആകുന്നു . 


| ( 2) പ്രസ്തുത ഓർഡിനൻസിനു പ്രാബല്യമില്ലാതായിത്തീർന്നത്, 


- ( എ ) അതിൻപ്രകാരം ആർജ്ജിച്ചതോ പ്രാപ്തമായതോ അല്ലെങ്കിൽ 
നേരിട്ടതോ ആയ ഏതെങ്കിലും അവകാ ശ ത്തെയോ വിശേഷാവകാശ ത്തെയോ 
കടപ്പാടിനെയോ അല്ലെങ്കിൽ ബാദ്ധ്യതയെയോ ബാധിക്കുന്നതല്ലാത്തതും; 


അല്ലെങ്കിൽ 


( ബി ) അപ്രകാരമുള്ള ഏതെങ്കിലും അവകാശത്തെയോ വിശേഷാവ 
കാശത്തെയോ കടപ്പാടിനെയോ അല്ലെങ്കിൽ ബാദ്ധ്യതയെയോ സംബന്ധിച്ച് ഏതെങ്കിലും 
നിയമ നടപടിയെയോ അല്ലെങ്കിൽ പരിഹാര നടപടിയെയോ ബാധിക്കുന്നതല്ലാത്തതും 
അങ്ങനെയുള്ളഏതൊരു നിയമ നടപടിയോ പരിഹാര നടപടിയോ ഈ ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ആരംഭിക്കു 
കയോ തുടരുകയോ അല്ലെങ്കിൽ നടപ്പാക്കുകയോ ചെയ്യാവുന്നതും ആകുന്നു . 


എച്ച്. ആർ. ഭരദ്വാജ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി 


